© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No , KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 


്യ 


OF KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 മാർച്ച് 23 
23rd March 2021 


വാല്യം 10 


നമ്പർ 


' 


1196 മീനം 9 
9th Meenam 1196 


12 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ചൈതം 2 
2nd Chaithra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


2204 


KERALA GAZETTE 


[ PART III 


( 4 ) 


Ranni Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ3-5408 2020 . 


2020 നവംബർ 13 . 


നമ്പർ എ5-2045 2021 . 

2021 ഫെബ്രുവരി 23 . 
കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ , കൈപ്പുഴ 
മുറി യിൽ , തപസ്യ വീട്ടിൽ പി . എൻ . കൃ ഷ് വർമ്മ 
12-2-2015 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിലുള്ള ബാങ്ക് 
അക്കൗണ്ട് തു ക ലഭിക്കുന്നതിനും മറ്റു 

വിവിധ 
ആ വ ശ്യ ങ്ങൾക്കായുള്ള ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതന്റെ മകൻ സിദ്ധാർത്ഥ് കെ . വർമ്മ 
സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കുളനട വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും 
പരേതന്റെ അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
അറിവായിരിക്കുന്നു . 


അന്നമ്മ 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ പഴവങ്ങാടി 
വില്ലേ ജിൽ , കരികുളം മുറിയിൽ , വിഴലിൽ വീട്ടിൽ 

ഏബ്രഹാം കുരുവിള എന്നവർ മരണപ്പെട്ടിട്ടുള്ള 
താണെന്നും അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് 
പരേതയുടെ ഭർത്താവ് അബഹാം കുരുവിള സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ ടിയാൾ 20-2-2020 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ള 
താണെന്നും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പേരു പറയുന്നവർ മാത്രമാണുള്ളതെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


1 


ആശാലതാ വർമ്മ 


ഭാര്യ 


52 


ബം 


2 


സിദ്ധാർത്ഥ് കെ . വർമ്മ 


മകൻ 


29 


1 


അബ്രഹാം കുരുവിള 


ഭർത്താവ് 


62 


2 


റെനി കുരുവിള 


മകൾ 


38 


അ വ കാശ 


3 


റെമി സൂസൻ കുരുവിള 


34 


>> 


മേൽ പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ള തിന് 

സർട്ടി ഫിക്കറ്റ് അ നു വ ദി 
ക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ടി പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


അനന്തരാവകാശ 


പക്ഷം 


പരേതയുടെ അവകാശികളായി മുകളിൽ പറയുന്നവർ 
മാത്രമാണുള്ളത് എന്ന് കാണിച്ച് 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 

ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം റാന്നി തഹശീൽദാർ 
മുമ്പാകെ നേ രിൽ ഹാജരായി 

രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 5 ) 


നമ്പർ എ5-2427 / 2021 . 


2021 മാർച്ച് 10 . 


( 2 ) 


നമ്പർ എ3-5083 / 2020 . 


2020 നവംബർ 13 . 


ഒ രു 


കോഴഞ്ചേരി താലൂക്കിൽ കിടങ്ങന്നൂർ വില്ലേ ജിൽ , 
കിടങ്ങന്നൂർ മുറിയിൽ , പെരുംകുന്നിൽ വീട്ടിൽ 
പി . എസ് , മോഹനൻ 15-2-2020 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ 
പേരിൽ വിവിധ ആവശ്യങ്ങൾക്കായുള്ള 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പരേതന്റെ ഭാര്യ 
അമ്പിളി മോഹനൻ സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 
കിടങ്ങന്നൂർ വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ നിന്നും പരേതന്റെ അവകാശികൾ 
താഴെപറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ ചെറുകോൽ 
വില്ലേജിൽ , കാട്ടൂർ മുറിയിൽ , കുമ്പംകുഴിയിൽ വീട്ടിൽ 
എബ്രഹാം , കെ . എ . എന്നയാൾ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതന്റെ 
ഭാര്യ വൽസമ്മ എബ്രഹാം സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 3-8-2020 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പേരു പറയുന്നവർ 
മാത്രമാണുള്ളതെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


അമ്പിളി മോഹനൻ 


ഭാര്യ 


54 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


2 


ജിനു , പി . എം . 


മകൻ 


31 


1 


വൽസമ്മ എബ്രഹാം 


ഭാര്യ 


66 


3 


30 


2 


ജിൽമോൻ കെ . എബ്രഹാം 


മകൻ 


34 


3 


ജൈനിമോൾ കെ . എബ്രഹാം മകൾ 


32 


വിനു , പി , എം . 
ആകയാൽ മേൽ പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ 
അവകാശികൾ എന്നുള്ളതിന് അ വ കാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമു 
ള്ള പക്ഷം 

ടി പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭി ക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


അനന്തരാവകാശ 


പക്ഷം 


പരേതന്റെ അ വ കാശികളായി മുകളിൽ പറയുന്നവർ 
മാത്രമാണുള്ളത് എന്ന് കാണിച്ച് 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 

ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം റാന്നി തഹശീൽദാർ 
മുമ്പാകെ നേ രിൽ ഹാജരായി 

രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കോഴഞ്ചേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


764 


23rd MARCH 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2205 


Adoor Taluk 


നമ്പർ എ3-6386 2020 . 


2020 നവംബർ 13 . 


പരസ്യം 


( 1 ) 


നമ്പർ സി2-11949 { 2020 . 


2020 നവംബർ 20 . 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ ചേത്തലയ്ക്കൽ 
വില്ലേജിൽ , വെച്ചൂച്ചിറ മുറിയിൽ , ചെറുവാഴകുന്നേൽ വീട്ടിൽ 
സി . എം . തോമസ് എന്നയാൾ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതന്റെ 
ഭാര്യ ഏലിയാമ്മ തോമസ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 7-4-2019 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പേരു പറയുന്നവർ 
മാത്രമാണുള്ളതെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ കണ്ണം കോട് 
മുറി യിൽ 

റോസ് വില്ല . ( ഇ ട ത്തി നാൽ വീട്ടിൽ 
രാജം വർഗ്ഗീസ് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ വില്ലേജാഫീസർ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാളുടെ 
ഭർത്താവ് ഇ . വർഗ്ഗീസ് 29-9-2020 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി 
അറി യു ന്നു . പരേ തന്റെ നിയമാനുസൃത അ വ കാശികൾ 
ചുവടെ ചേർക്കുന്ന വ രാണെന്നും അടൂർ വില്ലേജാഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഏലിയാമ്മ തോമസ് 


ഭാര്യ 


69 


പേര് 


വയസ് 


2 


പരേതനുമായുള്ള 


എഡ്വിൻ തോമസ് 


മകൻ 


37 


കമ 
നമ്പർ 


ബം 


1 


അനന്തരാവകാശ 


69 


ഭാര്യ 


2 


രാജം വർഗ്ഗീസ് 
രജനി ജേക്കബ് 
റോസി ബിജു 


മകൾ 


51 


പക്ഷം 


ഈ 


3 


48 


>> 


പരേതന്റെ അവകാശികളായി മുകളിൽ പറയുന്നവർ 
മാത്രമാണുള്ളത് എന്ന് കാണിച്ച് 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 

പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം റാന്നി തഹശീൽദാർ 
മുമ്പാകെ നരിൽ ഹാജരായി 

രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാ വ ധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മുക ളിൽ പേരു ചേർത്തിട്ടുള്ള കക്ഷികൾ പേരിൽ 
അ നന്തരാവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേ രള ഗവ ഞെണ്മെ ന്റ് ഗസറ്റിൽ പസി ദ്ധീക രിച്ച് 30 
ദിവസത്തിനുള്ളിൽ അടൂർ തഹ ശീൽ ദാർക്ക് നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ3-5991 2020 . 


2020 നവംബർ 13 , 


നമ്പർ സി2-11825 2020 . 


2020 നവംബർ 20 . 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ പഴവങ്ങാടി 
വില്ലേജിൽ കരികുളം മുറിയിൽ മൂക്കനോലിക്കൽ വീട്ടിൽ 
വിജയമ്മ എന്നവർ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതയുടെ ഭർത്താവ് 
വി . റ്റി . വാസുദേവൻ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേ ഷ ണവും അവ കാശ 
വിചാരണയും നടത്തിയതിൽ ടിയാൾ 27-4-2017 -ാം തീയതി 
മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നും പരേതയുടെ അനന്തരാവകാശി 
കളായി താഴെ പേരു പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


അനന്തരാ 


അടൂർ താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ തെങ്ങമം 
മുറിയിൽ പുഷ്പ മംഗലം വീട്ടിൽ രമാ ദേവി 
വകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
വില്ലേജാഫീസർ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാളുടെ ഭർത്താവ് 
രവീന്ദ്ര നു ണ്ണിത്താൻ 12-9-2019 - ൽ മരണപ്പെട്ടിട്ടുള്ള തായി 
അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശികൾ ചുവടെ 
ചേർക്കു ന്ന വ രാ ണെന്നും പള്ളിക്കൽ വില്ലേ ജാ ഫീ സർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


കമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


പരേതയുമായുള്ള വയസ് 

ബം 


1 


ഭർത്താവ് 


57 


2 


വാസുദേവൻ , വി . റ്റി . 
പ്രശാന്ത് , വി . 
പശോഭന 


38 


പേര് 


പരേതനുമായുള്ള 


വയസ് 


മകൻ 
മകൾ 


കമ 
നമ്പർ 


3 


35 


ബന്ധം 


1 


രമാദേവി 


ഭാര്യ 


62 


2 


ശിവപ്രസാദ് , പി . ആർ . 


മകൻ 


36 


3 


ആര്യ , ആർ . 


മകൾ 


32 


പരേതയുടെ അവകാശികളായി മുകളിൽ പറയുന്നവർ 
മാത്രമാണുള്ളതെന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സാക്ഷ്യ 
പ്രതം നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം റാന്നി തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജ രാ യി രേഖാമൂലം ആക്ഷേ പം 
ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയപരിധിക്കുശേഷമോ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ പരി ഗ ണി 
ക്കുന്നതല്ല . 


മുക ളിൽ പേര് ചേർത്തിട്ടുള്ള കക്ഷികൾ പേരിൽ 
അ നന്തരാവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗ വ ണ്മ ന്റ് ഗസറ്റിൽ പ്രസി ദ്ധീക രിച്ച് 
ദിവ സ ത്തി നുള്ളിൽ അടൂർ ത ഹ ശീൽദാർക്ക് നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


30 


താലൂക്കാഫീസ് , 
റാന്നി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


765 


